Reg . No. രജി. നമ്പർ 
KL/ TV( N ) /12/ 2009 -2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


( 


GOVERN 


കേര 


രള സർക്ക 
NMENT OF 


പ് 


രകാർ 


KERALA 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVI 
വാല്യം 56 


17th May 2011 

| 2011 മേയ്17 
27th Vaisakha 1933 
1933 വൈശാഖം 27 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Forest Department 


സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, 

തിരുവനന്തപുരം 
ദർഘാസ് പരസ്യം 


നമ്പർ റ്റി.ആർ. ജി2 - 533/2011. 

2011 മേയ് 3. 
- വനംവകുപ്പിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഓഫ് 
ഫോറസ്റ്റ്സ് (IHRD ) -യുടെ കീഴിൽ രാജീവ്ഗാന്ധി നഗറിൽ 
ഫോറസ്റ്റ് ട യി നിംഗ് കോംപ്ലക്സിൽ നട ത്തുവാ ൻ 
ഉദ്ദേശിക്കുന്ന താഴെ വിവരിക്കുന്ന മരാ മ ത്തു പണിക്ക് 
അംഗീകൃത കരാറുകാരിൽനിന്നും മൽസര സ്വഭാവമുള്ള 
മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- പ്രവൃത്തിയുടെ പേര് ടൈപ്പ് VI വിഭാഗം ക്വാർട്ടേഴ്സ് 
(6/7)- ന്റെ മേൽക്കൂര നിർമ്മാണ ജോലികൾ. 

അടങ്കൽ തുക ? 3,25,000 . 


-- ദർഘാസ് ഫോറവും മറ്റു വിവരങ്ങളും ചീഫ് ഫോറസ്റ്റ് 
കൺസർ വേറ്റർ (IHRD )-യുടെ കാര്യാ ല യ ത്തിൽ നിന്നും 
18 - 5- 2011 മുതൽ 26 - 5 - 2011 - ന് ഒരു മണിവരെ ലഭിക്കുന്നതാണ്. 
ആയ തിന് രേഖാമൂലം അപേക്ഷിക്കേ ണ്ട താ ണ്. ദർഘാസ് 
ഫോറത്തിന്റെ വിലയോടൊപ്പം വാറ്റും പ്രത്യേകം ഈടാക്കുന്നതാണ്. 
ദർഘാസുകൾ അന്യോന്യം കൈമാറാൻ പാടുള്ളതല്ല . ദർഘാസ് 
പമാ ണ ങ്ങ ളുടെ വില യാതൊരു കാര ണ വശാലും തിരികെ 
ലഭിക്കുന്നതല്ല. 

പൂരിപ്പിച്ച ദർഘാസുകൾ 26 - 5 - 2011 പകൽ 3 മണിവരെ 
ചീഫ് ഫോറസ്റ്റ് കൺസർ വേറ്റർ (IHRD ) - യോ അ ദ്ദേ ഹം 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ സ്വീകരിക്കുന്നതാണ്. 
ദർ ഘാസ് സമർപ്പിച്ച വ രിൽ സ്ഥലത്ത് ഹാജ രാ യിട്ടുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ടി ദിവസം 3 . 30 - ന് ചീഫ് 
ഫോറസ്റ്റ് കൺസർവേറ്ററോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ ദർഘാസുകൾ തുറക്കു ന്ന താണ്. നിശ്ചിത 
സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
നിര ത ദ വ്യം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ (IHRD ) , 
ഫോറസ്ട്രി ട്രെയിനിംഗ് കോംപ്ളക്സ്, തിരുവനന്തപുരം എന്ന 
പേരിൽ പ്ലഡ് ജ് ചെയ്ത് ദർ ഘാ സി നോ ടൊപ്പം അടക്കം 
ചെയ്തിരിക്കണം. ശരിയായ രീതിയിൽ നിരതദ്രവ്യം ഇല്ലാത്ത 
ദ ർ ഘാ സു കൾ നിര സി ക്ക പ്പെടു ന്ന താ ണ് . ഏതെങ്കിലും 
കാരണവശാൽ മേൽ ദിവസം ദർഘാസ് നടത്താൻ കഴിയാത്ത 
സാഹചര്യം വരുക യോ ദർഘാസുകൾ സമർപ്പിക്കേണ്ടുന്ന 
ദർഘാസ് നടത്തുന്ന ദിവസം പൊതു അവധിയായിവരുന്നപക്ഷമോ 
അടുത്ത പ്രവൃത്തി ദിവസം ദർഘാസ് സമർപ്പിക്കേണ്ട ദർഘാസ് 
നടത്തുന്ന ദിവസമായി കണക്കാക്കുന്നതാണ്. 


നിരതദ്രവ്യം - Y 8,200 


ദർഘാസ് ഫോറത്തിന്റെ വില ? 700 + വാറ്റ് @ 12.5 %. 


( പ്രവൃത്തി സ്ഥലം സോഷ്യൽ ഫോറസ് ടി 
കോംപ്ലക്സ്, രാജീവ്ഗാന്ധി നഗർ, വട്ടിയൂർക്കാവ് പി . ഒ., 
തിരുവനന്തപുരം-13. 

ജോലിയുടെ കാലാവധി ഉടമ്പടി തീയതി മുതൽ 
2 മാസം. 


17th 


MAY 2011 ] 


FOREST DEPARTMENT 


230 


- ദർഘാസ് സ്വീകരിച്ച ശേഷം പ്രവ്യത്തി ലഭിച്ച 
കരാറുകാരൻ എഗ്രിമെന്റ് വയ്ക്കാതെ ഒഴിഞ്ഞുമാറുകയാണെങ്കിൽ 
ഈ കാരണംകൊണ്ട് പ്രസ്തുത പ്രവൃത്തി വേറെ കരാറുകാരനെ 
ഏൽപ്പിക്കേണ്ടിവരികയോഅല്ലെങ്കിൽ മറ്റ്ഏതെങ്കിലും തരത്തിലോ 
സർക്കാരിനുണ്ടാകുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും ഇത്തരത്തിൽ 
ഒഴിഞ്ഞു പോകുന്ന കരാറുകാരൻ ഉത്തരവാദിയായിരിക്കും. 
അപ്രകാരം ഉണ്ടായേക്കാവുന്ന കഷ്ടനഷ്ടങ്ങൾ ആദ്യ കരാറു 
കാരനിൽനിന്ന് ഈടാക്കുന്നതിന് ? 100 മുദ്രപത്രത്തിൽ ഒരു 
സമ്മതപത്രംഎഴുതി ദർഘാസ് സഹിതം ഏൽപ്പിക്കേണ്ടതാണ്. 
ദർഘാസ് ഫാറങ്ങൾ ലഭിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് 
രജിസ്ട്രേഷൻ കാർഡ്, വിൽപ്പന നികുതി രജിസ്ട്രേഷൻ 
സർട്ടിഫിക്കറ്റ് എന്നിവ കാണിക്കേണ്ടതാണ്. 


കേരള പൊതുമ രാ മത്ത് വകുപ്പിലെ ദർഘാസുകളെ 
സംബന്ധിക്കുന്ന എല്ലാ നിബന്ധനകളും ഈ ജോലികൾക്കും 
ബാധകമായിരിക്കും. മേൽ പ്രവൃത്തിയുടെ ബില്ലിൽ നിന്നും 
വിൽപ്പന നികുതി, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി 
യിലേക്കുള്ള അംശാദായം, വരുമാന നികുതി മുതലായവ 
ഈടാക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ ചീഫ് ഫോറസ്റ്റ് 
കൺസർ വേറ്റർ ( IHRD )-യുടെ ഓ ഫീസിൽനിന്നും 
അറിയാവുന്നതാണ്. 


IHRDചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്ററുടെ 
കാര്യാലയം, 
രാജീവ്ഗാന്ധി നഗർ, 
തിരുവനന്തപുരം-13. 


( ഒപ്പ്) 
ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ (IHRD ) 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


മൂന്നാർ ഡിവിഷൻ 

ലേലപ്പരസ്യം 


നമ്പർ എം4- 2394 / 11. 


2011 ഏപ്രിൽ 27 . 


മൂന്നാർ ഡിവിഷനിൽപ്പെട്ട നേര്യമംഗലം, അടിമാലി, മൂന്നാർ, ദേവികുളം എന്നീ റെയിഞ്ചുകളിൽ സൂക്ഷിച്ചിട്ടുള്ള വിവിധ 
വന നിയമം കേസ്സുകളിലെ തൊണ്ടി തടികൾ, കഴകൾ, വിറക് ഉരുപ്പടികൾ മുതലായവ താഴെ പട്ടികയിൽ അതാതു റെയിഞ്ചിനു 
നേരെ കാണിച്ചിട്ടുള്ള തീയതികളിൽ പകൽ 11 മണിക്ക് മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
മറ്റ് ഉദ്യോഗസ്ഥനോ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന സ്ഥലത്തു വച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതായിരിക്കും. ലേല 
ദിവസം പൊതു ഒഴിവ് ദിവസമായി വന്നാൽ പ്രസ്തുത ലേലം അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സ്ഥലത്തും സമയത്തും 
വെച്ച് നടത്തുന്നതായിരിക്കും. നിശ്ചിത ലേലത്തീയതിക്കു മുൻപുതന്നെ ലേലത്തിൽ ഉൾപ്പെടുത്തുന്ന ലേല വസ്തുക്കളുടെ ഇനം, 
അളവ് മുത ലാ യ വ ലോട്ട് തിരിച്ചുള്ള തൊണ്ടി വസ്തു ക്കൾ നേരിൽ പരി ശോ ധിച്ച് ബോദ്ധ്യ പ്പെ ടേ ണ്ട തു മാ ണ് . 
ലേലത്തിനുശേഷം ഇതു സംബന്ധമായ പരാതികൾ പരിഗണിക്കുന്നതല്ല . 


- ലേലത്തിൽ പങ്കെടുക്കാനാഗ്രഹിക്കുന്നവർ ലേലത്തിനു മുൻപായി തേക്ക്, ഈട്ടിഎന്നിവയ്ക്ക് 20 ,000 ( ഇരുപതിനായിരം) 
രൂപയും മറ്റു തടികൾക്ക് 10 ,000 ( പതിനായിരം ) രൂപയും മറ്റ് വന വിഭവങ്ങൾക്ക് 2,000 (രണ്ടായിരം ) രൂപയും നിരതദ്രവ്യമായി 
കെട്ടിവയ്ക്കേ ണ്ടതും ലേലം വിളി കേൾക്കുന്നയാൾ ലേലം കഴി ഞ്ഞാ ലു ടൻ തന്നെ ലേലത്തുകയുടെ മുപ്പത്തിയഞ്ചു 
ശതമാനം തുക നിരതദ്രവ്യം ഉൾപ്പടെ അടയ്ക്കേണ്ടതുമാണ്. ലേലത്തുക 20,000 രൂപയോ അതിൽ കുറവോആണെങ്കിൽ മൊത്തം 
ലേല തുകയും ലേലത്തുക 20,000 രൂപയിൽ കവിയുകയാണെങ്കിൽ മൊത്ത ലേല തുകയുടെ 35 % വില , കുറഞ്ഞത് ഇരുപതിനായിരം 
രൂപയും കൂടിയത് ഒരു ലക്ഷം രൂപയും എന്ന കണക്കിൽ ലേലം കഴിഞ്ഞയുടനെ അടയ്ക്കേണ്ടതാണ്. കോടതി ഉത്തരവ് 
അനുസരിച്ച് ലേലം ചെയ്യപ്പെടുന്ന തൊണ്ടിയുടെ മൊത്തം വിലയും ലേല ദിവസം തന്നെ ഒടുക്കേണ്ടതാണ്. 

ലേലത്തിൽ പിടിച്ചെടുത്ത സാധനങ്ങൾ ലേലം സ്ഥിരപ്പെടുത്തിയ വിവരം ലേലക്കാരനെ അറിയിക്കുന്ന തീയതി മുതൽ 30 
(മുപ്പത്) ദിവസത്തിനകം ബാക്കി വിലയും നിലവിലുള്ള വിൽപ്പന നികുതിയും വന വികസന നികുതിയും മൊത്തം സംഖ്യയ്ക്ക് 
1988 - ലെ ഫൈനാൻസ് ആക്ട് പ്രകാരമുള്ള ആദായ നികുതി മുതലായവ അടച്ച് ലേലത്തിൽ പിടിച്ചിട്ടുള്ള സാധനങ്ങൾ നീക്കം 
ചെയ്യാതിരുന്നാൽ ലേലം സ്ഥിരപ്പെടുത്തിയതായി അറിയിക്കുന്ന തീയതി മുതൽ 60 ദിവസത്തിനകമുള്ള അവധികൂടി 
തറവാടക ഈടാക്കിക്കൊണ്ട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് അനുവദിക്കാവുന്നതാണ്. മേൽപ്പറഞ്ഞ സമയത്തിനുള്ളിൽ 
സാധനങ്ങൾ നീക്കം ചെയ്യാതിരുന്നാൽ ആ വക സാധനങ്ങൾ മറ്റൊരു അറിയിപ്പ് കൂടാതെ തന്നെ സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതും അവയിൽ ലേലക്കാരന് യാതൊരുവിധ അവകാശങ്ങളും ഉണ്ടായിരിക്കുന്നതുമല്ല . 


ബാക്കി സംഖ്യ 30 ദിവസത്തിനകം അടയ്ക്കാതിരുന്നാൽ ന്യായമായ കാരണങ്ങളാൽ 30 (മുപ്പത് ദിവസം കൂടി 18 % 
( പതിനെട്ടു ശതമാനം) പലിശയോടും നിയമപ്രകാരമുള്ള തറ വാടക യോടും കൂടി അടയ്ക്കു വാൻ അനുവാദം നൽകു 
ന്നതാണ്. അതിനുശേഷം യാതൊരു കാരണവശാലും ബാക്കി സംഖ്യ അടയ്ക്കുന്നതിനുള്ള കാലാവധി നീട്ടിക്കൊടുക്കുന്നതല്ല . 
ലേല ത്തുക ഈ കാലാ വ ധിക്കുള്ളിൽ അട യ് ക്കാ തി രു ന്നാൽ ലേലം ചെയ്ത സാ ധ ന ങ്ങ ൾ അയാ ളു ടെ 
നഷ്ടോത്തരവാദിത്വത്തിൽ വീണ്ടും ലേലം ചെയ്ത് വിൽക്കുന്നതായിരിക്കും. അപ്രകാരം ലേലം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം 
നിവിലുള്ള വ്യവസ്ഥകൾക്കു വിധേയമായി റവന്യൂ കുടിശ്ശിക വസൂൽ ചെയ്യുന്ന നിയമങ്ങൾ അനുസരിച്ച് മുൻ ലേലക്കാരനിൽനിന്ന് 
ഈടാക്കുന്നതും ലാഭകരമായിരുന്നാൽ മുൻ ലേലക്കാരന് മേൽപ്പടി ലേലത്തിൽ യാതൊരു അവകാശവും ഇല്ലാത്തതുമാകുന്നു. ചീഫ് 
ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം) - ന്റെ 2 - 12 - 2009 - ലെ പാ . 5- 6835 / 2009 -ാം നമ്പർ പ്രകാരം 22 - 12 -2009- ലെ കേരള ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് പൊതു ലേല നിബന്ധനകൾക്കും അവയ്ക്കു കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന കൂട്ടിച്ചേർക്ക ലുകൾക്കും 
മാറ്റങ്ങൾക്കും തൊണ്ടി ലേല വ്യവസ്ഥകൾക്കും വിധേയമായിട്ടായിരിക്കും ടി ലേലം. 

- ലേലത്തിൽ ഉൾപ്പെടുന്ന തടികൾ, ഉരുപ്പടികൾ, ഇവയുടെ അളവും തരവും ഗുണവും ലേലക്കാരൻ ലേലത്തീയതിക്കു മുമ്പു 
തന്നെ ബോധ്യപ്പെട്ടുകൊള്ളണം. ലേലം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അതാത് റെയിഞ്ചാഫീസുകളിൽ നേരിട്ട് അന്വേഷിച്ച് 
അറിയാവുന്നതാണ്. 


17th MAY 2011 ) 


FOREST DEPARTMENT 


231 


- പട്ടിക 


ലേല തീയതി- - 2011 


റെയിഞ്ച് 


മേയ് 


ജൂൺ ജൂലൈ 


- ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ 


അടിമാലി 
നേര്യമംഗലം 
ദേവികുളം 
മൂന്നാർ 


- 


27 


( ഒപ്പ്) 
ഡിവിഷണൽ 
- ഫോറസ്റ്റ്ഓഫീസർ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസ്, മൂന്നാർ. 


NILAMBUR SOUTH DIVISION 
TENDER - CUM- AUCTION SALE NOTICE 


No. A4- 1884/2011 . 

24th April 2011 . 
It is hereby notified for the information of the public that the tender-cum -auction sale of Teak poles, Teak Firewood 
available at following Dumping Depot in Kalikavu Range of this Division as mentioned in the schedule below will 
be conducted on the dates noted against each by the Divisional Forest Officer, Nilambur South Division or any 
other officer authorised by him for the purpose subject to the conditions published by the Chief Conservator of 
Forests, Thiruvananthapuram vide No . Pro . ( 5) 6835/ 2009 dated 2 -12 -2009 in Kerala Gazette No . 50 , dated 22 - 12 - 2009 
in forest page sheets 669 to 675. If the date of auction happens to be a public holiday the sale will be conducted 
on the next working day at the same place and time. If the rate fetched in auction sale founds to be not reasonable , 
the auction sale including the no bid lots will be conducted again at the same place and time as scheduled in column 
6 of table below . If the materials are not sold out in the second date at reasonable prices, the auction sale will be 
conducted on the third date including the no bid lot of I and II date at the same place and date as scheduled in 
column 7 of the table below . Further details in this regard can be obtained from the Range Officer, Kalikavu (Ph . 04931 
245720 ) or from this Office (Ph . 04931 - 220392 ) during working hours . 


SCHEDULE 


Approximate 

quantity 


Name of Date and time 
Dumping of Auction 

depot 


Second 

Third 
Date and time Date and time 

of Auction of Auction 


(3 ) 


( 6 ) 


Name of Teak 
SI. plantations and Year 
No. from which the 

materials extracted 
- (1) - (2) 

| 1997 Teak 
Plantation Emangad , 
1998 Teak Plantation 
Emangad Amarambalam 
Reserve ( Kalikavu Range ) 


(5) 
25-5- 2011, 
| 10 a. m . 


2-6-2011, 
10 a . m . 


9 - 6- 2011, 
10 a . m . 


| 


m . 


Teak Poles II - 13 Nos. Emangad 

, IV - 523 , 

- , V - 3224 ,, 
TG Kappukal - 635 , 
Teak Firewood - 6.5 MT 


നിലമ്പൂർ സൗത്ത് ഡിവിഷനിലെ കാളികാവ് റെയിഞ്ചിലെ ഡമ്പിംഗ് ഡിപ്പോയിൽ അട്ടിവെച്ചിട്ടുള്ളതും താഴെ പട്ടികയിൽ 
വിവരിച്ചിട്ടുള്ളതുമായ തേക്ക് കഴകളുടെയും തേക്ക് വിറകിന്റെയും ലേലം താഴെ വിവരിച്ച തീയതിയിലും സമയത്തും നിലമ്പൂർ 
സൗത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ദർഘാസ്/ ലേലം അടിസ്ഥാനത്തിൽ 
വിൽക്കുന്നതായിരിക്കുമെന്ന് ഇതിനാൽ ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നു . ബഹുമാനപ്പെട്ട ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 

പോ (5 ) - 6835/ 09 തീയതി 2 - 12- 2009 -ാം നമ്പരായി കേരള ഗസറ്റ് നമ്പർ 50 തീയതി 22 -12 - 2009- ൽ പ്രസിദ്ധപ്പെടുത്തിയ പൊതുവായ 
ലേല നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായിട്ടായിരിക്കും ദർഘാസ്/ ലേലം നടത്തുക. ലേല ദിവസം അവധിയായി 
വരികയോ അപ്രതീക്ഷിതമായി മറ്റെന്തെങ്കിലും കാരണത്താൽ ലേലം നടത്താൻ പറ്റാതെ വരികയോ ചെയ്താൽ തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസം അതേ സ്ഥലത്തും സമയത്തും ലേലം നടത്തുന്നതാണ്. ലേലത്തിൽ വയ്ക്കുന്ന ലോട്ടുകൾക്ക് മതിയായ വില 


17th 


MAY 2011 ] 


FOREST DEPARTMENT 


232 


ലഭിക്കാതിരിക്കുകയോ വിഭവങ്ങൾ ലേലത്തിൽ വിൽക്കാതിരിക്കുകയോ ചെയ്താൽ താഴെ പട്ടികയിൽ 6 -ാം നമ്പർ കോളത്തിൽ 
കൊടുത്ത തീയതിയിൽ അതേ സ്ഥലത്തും സമയത്തും ലേലം നടത്തുന്നതാണ്. ടി ലേലത്തിലും മതിയായ വില ലഭിക്കാത്ത 
ലോട്ടുകളും വിൽക്കാൻ സാധിക്കാത്ത വിഭവങ്ങളും താഴെ പട്ടികയിൽ 7 -ാം നമ്പർ കോളത്തിൽ കൊടുത്ത തീയതിയിൽ 
അതേ സ്ഥലത്തും സമയത്തും ലേലം നടത്തുന്നതാണ്. ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിലോ 
( ഫോൺ 04931 - 220392 ) കാളികാവ് റെയിഞ്ചാഫീസിലോ ( ഫോൺ 04391 - 245720 ) പ്രവർത്തി സമയങ്ങളിൽ അന്വേഷിച്ചാൽ 
അറിയാവുന്നതാണ്. പട്ടികയിൽ കൊടുത്തിട്ടുള്ള അളവ് ഉദ്ദേശമാണ്. കൃത്യമായ അളവ് ലേല സമയത്ത് അറിയിക്കുന്നതാണ്. 

- പട്ടിക 


ശരാശരി ഉൽപ്പന്നം 


കമ - വിഭവ സമാഹരണം 
നമ്പർ നടത്തുന്ന തോട്ടങ്ങ 

ളുടെ പേര് 
-- (2) 


ഡംബിംഗ് 
ഡിപ്പോയുടെ 
- പേര് 


ലേല തീയതിയും രണ്ടാമത്തെ മൂന്നാമത്തെ ലേല 
സമയവും ലേല തീയതിയും തീയതിയും 

സമയവും സമയവും 
(5 ) 

( 6) 


( 1) 


25 - 5 - 2011, 
10 മണി 


2 - 6 - 2011, 
10 മണി 


9 - 6 - 2011, 
10 മണി 


ന 


1997 , 1998, തേക്ക് 

തോട്ടം, ഏമങ്ങാട് 
(ഓൾഡ് അമരമ്പലം 

റിസർവ്വ്) 


ഏമങ്ങാട് പലജാതി കഴകൾ 

3 -ാം തരം - 13 എണ്ണം 
4 -ാം തരം - 523 ,, 
5 -ാം തരം - 3224 ,, 
കപ്പുകാൽ - 635 ,, 
തേക്ക് വിറക് - 6. 5 മെ .ടൺ 


Divisional Forest Office, 
Nilambur South Division . 


| ( Sd.) 

Divisional Forest Officer. 
(For and on behalf of the Governor of Kerala ) 


സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, 

ദർഘാസ് ഫോറത്തിന്റെ വില ഓഫീസിൽ നേരിട്ട് അടച്ച് 
കോഴിക്കോട് 

2011 മേയ് മാസം 25 -ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണി 

വരെ വാങ്ങാവുന്നതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഫോറം ആവശ്യമുള്ളവർ 
ദർഘാസ് പരസ്യം 

പ്രവൃത്തി ദിവസങ്ങളിൽ വിൽപ്പന നികുതി അടക്കം 3 208 
നമ്പർ എ . 761/ 2011. 

- 2011 ഏപ്രിൽ 27. അധികമായി അടച്ച് വാങ്ങാവുന്നതാണ്. ടെണ്ടർ ഫോറത്തിന്റെ 
2011 - 12 സാമ്പത്തിക വർഷത്തേയ്ക്ക് കോഴിക്കോട് വില യാതൊരു കാരണവശാലും തിരിച്ച് നൽകുന്നതല്ല . 
സോഷ്യൽ ഫോറസ്ട്രി ഡിവി ഷന് കീഴിലുള്ള വിവിധ 

ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല . 
നഴ്സറികളായ മീഞ്ചന്ത, മാത്തോട്ടം, എലത്തൂർ, കല്ലേരി, 

ദർഘാസുകൾ 2011 മേയ് മാസം 25 -00 തീയതി ഉച്ചയ്ക്കുശേഷം 
ചോമ്പാല , ചെട്ടിക്കുളം, മടവൂർ എന്നിവിടങ്ങളിൽനിന്നും 

3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസം വൈകുന്നേരം 
കോഴിക്കോട് ജില്ലയിലെ നിർദ്ദേശിക്കപ്പെടുന്ന മറ്റ് കേന്ദ്രങ്ങ 

4 മണിക്ക് അപ്പോൾ ഹാജരുള്ള ദർഘാസുകാരുടെയോ അവർ 

രേഖാമൂലം ചുമതലപ്പെടുത്തുന്ന വ്യക്തികളുടെയോ സാന്നിദ്ധ്യ 
ളിലേക്ക് റോഡ് മാർഗ്ഗം വൃക്ഷത്തെകൾ എത്തിച്ച് കൊടുക്കു 

ത്തിൽ സോഷ്യൽ ഫോറസ് ടി അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
ന്നതിന് ഇതോടൊപ്പം ചേർക്കുന്ന നിബന്ധനകൾക്ക് വിധേയ 

കൺസർവേറ്ററോ അദ്ദേഹം ചുമ ത ല പ്പെടു ത്തുന്ന മറ്റ് 
മായി ലോറികൾ വാടകയ്ക്ക് നൽകാൻ തയ്യാറുള്ള ലോറിയുടമ 

ഉദ്യോഗസ്ഥനോതുറന്ന് പരിശോധിക്കുന്നതും ഏറ്റവും കുറഞ്ഞ 
കളിൽനിന്നും ഒരു കിലോ മീറ്റർ ദൂരം ലോറി ഓടുന്നതിനുള്ള 

നിരക്ക് രേഖപ്പെടുത്തിയ ദർഘാസ് കോഴിക്കോട് സോഷ്യൽ 
വാടക നിരക്ക് കാണിച്ചുകൊണ്ടുള്ള ദർഘാസുകൾ ക്ഷണിച്ചു 

ഫോറസ്ട്രി ചീഫ് ഫോറസ്റ്റ്കൺസർവേറ്ററുടെ അംഗീകാരത്തിന് 
കൊള്ളുന്നു . ദർഘാസ് അടക്കം ചെയ്ത്മുദ്രവച്ച കവറിന് 

വിധേയമായി സ്ഥിരപ്പെടുത്തുന്നതുമായിരിക്കും. 
പുറത്ത് “2011 - 12 വർഷത്തേക്ക് വൃക്ഷത്തെകൾ വിതരണം 

ദർഘാസിനോടൊപ്പം ? 100 - ന്റെ മുദ്രപ്പത്രത്തിൽ പ്രാഥമിക 
ചെയ്യുന്നതിന് ലോറി വാടകയ്ക്ക് നൽകുന്നതിനുള്ള ടെണ്ടർ ” 

കരാറും, നിരതദ്രവ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡ്യയുടെ 
എന്നെഴുതി ദർഘാസുകാരന്റെ വ്യക്തമായ മേൽ വിലാസ 

മലാപ്പറമ്പ് ശാഖയിൽ ( സിവിൽ സ്റ്റേഷൻ) മാറത്തക്കവിധം 
ത്തോടു കൂടി കോഴിക്കോട്മാത്തോട്ടം വനശ്രീയിലുള്ള കോഴിക്കോട് സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ്കൺസർവേറ്റ 
സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് കൺസർവേറ്റർക്ക് റുടെ പേരിൽ X 10 ,000 -നുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റായും അടക്കം 
സമർപ്പിക്കേണ്ടതാണ്. 

ചെയ്യേ ണ്ട താ ണ് . ദർ ഘാ സു കൾ ശരി യായി പൂരിപ്പിച്ച് 
അടങ്കൽ തുക (ഉദ്ദേശം) - Y 4,00,000 . 

ദർഘാസിന്റെ എല്ലാ പേജിലും ഒപ്പിടേണ്ടതുമാണ്. ദർഘാസുകൾ 

സ്വീകരിക്കുന്ന ദിവസം ഏതെങ്കിലും കാരണവശാൽ അവധി 
നിരതദ്രവ്യം ? 10,000. 

യാ കുന്നപക്ഷം തൊട്ടടുത്ത പ്രവർത്തി ദിവസം അതേ 
ദർഘാസ് ഫോറവില ? 416 ( 400 +4 % നികുതി). 

സമയത്ത്തന്നെ ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്ന 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 

തുമായിരിക്കും. 
സമയവും - 25 - 5- 2011 പകൽ 12 മണി. 

ദർഘാസുകൾ യാതൊരു കാരണവും കാണിക്കാതെ 

നിര സി ക്കു ന്ന തിനും നിർത്തി വെയ്ക്കു ന്ന തിനും ഉള്ള 
- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 

അധികാരം അസിസ്റ്റന്റ് കൺസർവേറ്ററിൽ നിക്ഷിപ്തമാണ്. 
സമയവും 25 - 5- 2011 ഉച്ചയ്ക്കുശേഷം 3 മണി. 

ദർഘാസ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും നിബന്ധനകളും 
- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 25- 5- 2011 - പ്രവർത്തി ദിവസങ്ങളിൽ ഓഫീസിൽ നേരിട്ട് അന്വേഷിച്ച് 
വൈകുന്നേരം 4 മണി. 

അറിയാവുന്നതാണ്. ( ഫോൺ-0495- 2416900). 


17th 


MAY 2011] 


FOREST DEPARTMENT 


233 


12. സർക്കാർ ഏർപ്പെടുത്തുന്ന സാമ്പത്തിക ക്രമീകരണ 
ങ്ങളാലും മറ്റ് സാങ്കേതിക കാരണങ്ങളാലും ലോറി വാടക 
നൽകാൻ താമസം നേരിട്ടാൽ യാതൊരു കാരണവശാലും പലിശ 
നൽകുന്നതല്ല. 

- 13 . സർക്കാർ ദർഘാസുകൾക്ക് ബാധകമായ മറ്റ് എല്ലാ 
നിബന്ധനകളും ഇതിനും ബാധകമാണ്. 


അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
കൺസർവേറ്ററുടെ കാര്യാലയം, 
സോഷ്യൽ ഫോറസ്ട്രി 
ഡിവിഷൻ, കോഴിക്കോട്. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ. 


സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, വയനാട് 

ടെണ്ടർ പരസ്യം 


നിബന്ധനകൾ 
1. വാട കയ് ക്ക് നൽകുന്ന ലോറിയുടെ ഭാരം 
വഹിക്കാവുന്ന പരിധി പരമാവധി 6 ടണ്ണായിരിക്കണം. 

2. സാധാരണ റോഡുകളിൽ പോളിത്തീൻ കവറുകളിൽ 
വളർത്തിയ വിവിധ ഇനം വൃക്ഷത്തെകൾ കേട് വരുത്താതെ 
1600 എണ്ണം ഒരു ട്രിപ്പിൽ കയറ്റുകയും പ്രസ്തുത വിവരം ട്രിപ്പ് 
ഷീറ്റിൽ രേഖപ്പെടുത്തേണ്ടതുമാണ്. തെകൾ കുത്തനെ 
മാത്രമേ കയറ്റാവൂ . 

3. അപൂർവ്വം കേന്ദ്രങ്ങളിൽ സാധാരണ ട്രിപ്പ് പോകാൻ 
സാധി ക്കാതെ വരുന്ന വേള ക ളിൽ ചെറിയ 
വാഹ ന ങ്ങ ൾ ഉപ യോ ഗിച്ച് തെകൾ വനം വകുപ്പ് 
ഉദ്യോഗസ്ഥരുടെ സാന്നിദ്ധ്യത്തിൽ യഥാർത്ഥ കേന്ദ്രത്തിൽ 
എത്തിക്കേണ്ടതാണ്. ഇതിനായി അധികം വരുന്ന പ്രത്യേക നിര 
ക്കുകൾ നൽകുന്നതല്ല. 
- 4. ലോറി യിൽ ഭാരം കയറ്റി പ്പോ കു ന്നതും തിരിച്ചു 
വരു ന്നതും ദൂരം കുറഞ്ഞ വഴി യിൽക്കൂടി മാത്രം 
ആയിരിക്കണം. പ്രകൃതിക്ഷോഭം തുടങ്ങിയ യാദ്യശ്ചികാ 
വസ്ഥയിൽ വനം വകുപ്പുദ്യോഗസ്ഥരുടെ അനുവാദത്തോടുകൂടി 
വഴിമാറി പോകാവുന്നതാണ്. പ്രസ്തുത വിവരം ട്രിപ്പ് ഷീറ്റിൽ 
രേഖപ്പെടുത്തേണ്ടതുമാണ്. 

5. തെകൾ യാതൊരു കേടു പാടും സംഭ വി ക്കാതെ 
യഥാസ്ഥലങ്ങളിൽ എത്തിച്ച് കൊടുക്കേണ്ടതാണ്. ലോറി 
യിൽനിന്നും സാധനങ്ങൾ ഇറക്കുമ്പോൾ കേടുപാടുകൾ സംഭവി 
ക്കുകയോ എണ്ണത്തിൽ കുറവ് വരികയോ ചെയ്താൽ ആയതിന് 
കരാറുകാരൻ ഉത്തരവാദിയാകുന്നതും അത് പ്രകാരം സർക്കാരി 
നുണ്ടാകുന്ന നഷ്ടം കരാറുകാരിൽനിന്നും യഥാസമയം വസൂൽ 
ചെയ്യുന്നതുമായിരിക്കും. 

6. ടെണ്ടർ അംഗീകരിച്ച നിരക്ക് പ്രകാരമുള്ള വാടക 
യല്ലാതെ മറ്റ് യാതൊരു ആനുകൂല്യങ്ങളും നൽകുന്നതല്ല . ലോറി 
യിൽ സാധനങ്ങൾ കയറ്റുന്നതും ഇറക്കുന്നതും അതാത് കേന്ദ 
ങ്ങളിലെ തൊഴിലാളികൾ ചെയ്യുന്നതായിരിക്കും. 

7. ടെണ്ടറിൽ ഒരു കിലോമീറ്ററിനുള്ള നിരക്ക് അക്ഷര 
ത്തിലും അക്കത്തിലും കാണിച്ചിരിക്കണം. ലോറിയുടെ ഭാരം 
വഹിക്കാവുന്ന പരിധികൂടി കാണിച്ചിരിക്കണം. 

8. കരാറുകാരൻ ചുരുങ്ങിയത് 5 ലോറിയെങ്കിലും ഒരേ 
സമയത്ത് ഈ ആവശ്യത്തിന് നൽകാൻ കഴിവുള്ളവരും 
ആയതിന് ബാദ്ധ്യസ്ഥനുമായിരിക്കും. ആവശ്യപ്പെടുന്ന അത്രയും 
ലോറികൾ ആവ ശ്യ പ്പെടുന്ന സ്ഥലത്തും സമ യത്തും 
ലഭ്യമാക്കാതെ വസ്തുക്കളുടെ വിതരണം തടസ്സപ്പെടാനിടയായാൽ 
അതുമൂലം സർക്കാരിനുണ്ടാകുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും 
കരാറുകാരൻ ഉത്തരവാദിയാകുന്നതും അതുമൂലം ഉണ്ടാകുന്ന 
നഷ്ടപരിഹാര തുക കരാറുകാരനിൽ നിന്ന് ഈടാക്കുന്നതും 
ആയിരിക്കും. 

9. ദർഘാസ് അംഗീകരിച്ച് കഴിഞ്ഞാൽ കരാറുകാരൻ 
? 100 വിലയുള്ളമുദ്രപ്പത്രത്തിൽ ഒരു കരാറും സെക്യൂരിറ്റി 
ഡെപ്പോ സിറ്റ് ? 20, 000 അ സി സ്റ്റന്റ് ഫോറസ്റ്റ് 
കൺസർവേറ്ററുടെ പേരിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡ്യയുടെ 
മലാപ്പറമ്പ് ശാഖയിൽ മാറത്തക്ക വിധത്തിൽ ഒരു ഡിമാന്റ് 
ഡാഫ്റ്റ് ആയി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് 
സമർപ്പിക്കേണ്ടതാണ്. 

10 . കരാറിന്റെ കാലാവധി 31 - 8 - 2011 വരെയായിരിക്കും. 
നിലവിലുള്ള സർക്കാർ ഉത്തരവുകൾക്ക് വിധേയമായി കാലാ 
വധി നീട്ടുന്നതായിരിക്കും. 

11. ലേബർ വെൽഫെയർ ഫണ്ട്, ഇൻകംടാക്സസ് എന്നീ 
ഇനത്തിൽ നിലവിലുള്ള നിരക്ക് പ്രകാരമുള്ള തുക നിലവിലുള്ള 
സർക്കാർ ഉത്തരവിന് വിധേയമായി അതാത് സമയം ബില്ലിൽ 
കുറവ് ചെയ്യുന്നതായിരിക്കും. 
Gaz. No . 20 /2011/DTP (Forest). 


നമ്പർ ഡബ്ല . എസ്. എഫ്. 2 - 86 / 2011. 2011 ഏപ്രിൽ 26. 

- വയനാട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിൽ 2011- 12 - ൽ 
ഹരിത കേരളം പദ്ധതിപ്രകാരം മാനന്തവാടി,ബത്തേരി, 
കൽപ്പറ്റ റെയിഞ്ചുകളുടെ പരിധിയിൽ വരുന്ന സ്കൂളുകൾ, 
കോളേജുകൾ എന്നിവിടങ്ങളിൽ യഥാക്രമം ബേഗൂർ, കുന്നമ്പറ്റ, 
നൂൽപ്പുഴ എന്നീ സോഷ്യൽ ഫോറസ്ട്രി നഴ്സറിയിൽ നിന്നും 
വൃക്ഷത്തെകൾ എത്തിച്ചു കൊടുക്കുന്നതിന് മൽസരാടിസ്ഥാന 
ത്തിലുള്ള ടെണ്ടർ മുദ്രവച്ച കവറിൽ വാഹന ഉടമകളിൽനിന്നും 
കരാറുകാരിൽനിന്നും ക്ഷണിച്ചുകൊള്ളുന്നു . ടെണ്ടർ ഫോറം 
? 400 + 4 % വാറ്റ് അടച്ച് പ്രവൃത്തി ദിവസങ്ങളിൽ കൽപ്പറ്റ, 
പിണങ്ങോട് റോഡിലുള്ള സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് 
കൺസർവേറ്ററുടെ കാര്യാലയത്തിൽ നിന്നും ലഭിക്കുന്നത്താണ്. 
ടെണ്ടർ ഫോറം 26 - 5 - 2011 -ാം തീയതി 1 മണിവരെ സ്വീകരി 
ക്കു ന്നതുംഅന്നേ ദിവസം വൈകുന്നേരം 3. 30 മണിക്ക് 
അപ്പോൾ ഹാജരുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും 
ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തുന്ന ടെണ്ടർ സ്വീകരിക്കു 
ന്നതും ആ യി രി ക്കും . നിര ത ദ വ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് 
ഇന്ത്യ, കൈനാട്ടി ബ്രാഞ്ചിൽ മാറാവുന്ന ഡി. ഡി . ആയി അസി 
സ്റ്റന്റ് കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, വയ 
നാടിന്റെ പേരിൽ എടുത്ത് ടെണ്ടറിന്റെകൂടെ സമർപ്പിക്കേണ്ടതാണ്. 
സീൽ ചെയ്യാത്തതും വൈകി ലഭിക്കുന്നതുമായ ടെണ്ടറുകൾ 
യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . കിലോമീറ്ററിന് 
ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തുന്ന വ്യക്തി അറിയിപ്പ് 
കിട്ടി മൂന്ന് ദിവസത്തിനകം 5 % തുക സെക്യൂരിറ്റി ഡെപ്പോ 
സിറ്റ് വച്ച് ഉടമ്പടി വയ്ക്കേണ്ടതും സപ്തഓർഡർ ലഭിക്കുന്ന 
തനുസരിച്ച് തൈകൾ വിതരണം ചെയ്യേണ്ടതുമാണ്. യഥാസമയം 
വിതരണം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്നപക്ഷം സ്റ്റോർ 
പർച്ചേസ് മാനുവലിൽ അനുശാസിക്കും വിധത്തിലുള്ള പിഴ 
ഈടാക്കുന്നതുമായിരിക്കും. വനം വകുപ്പിൽ നിലവിലുള്ള 
ക്വട്ടേ ഷൻ സംബ ന്ധിച്ച എല്ലാ നിബ ന്ധ ന കളും ഇ 
ടെണ്ടറിനും ബാധകമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ താഴെ 
കാണിച്ചിരിക്കുന്ന മേൽവിലാസത്തിലോ 04936 - 202623 എന്ന 
ഫോൺ നമ്പരിലോ അന്വേഷിക്കാവുന്നതാണ്. മാനന്തവാടി, 
കൽപ്പറ്റ, ബത്തേരി എന്നീ റെയിഞ്ചുകളിലേക്ക് പ്രത്യേകം 
ടെണ്ടർ ഫോറം സമർപ്പിക്കേണ്ടതാണ്. മേൽപ്പറഞ്ഞ ടെണ്ടർ 
ഏതെങ്കിലും കാരണവശാൽ നടക്കാതിരുന്നാൽ തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസം അതേ സമ യത്തും സ്ഥലത്തും 
നടത്തുന്നതായിരിക്കും. 

( ഒപ്പ്) 
സോഷ്യൽ ഫോറസ്ട്രി 

അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
ഡിവിഷൻ, വയനാട് പി . ഒ., 

കൺസർവേറ്റർ. 
കൽപ്പറ്റ. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


17th MAY 2011 ] 


FOREST DEPARTMENT 


234 


സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ, 

ഫോറസ് ടി ഡിവി ഷൻ, കണ്ണൂരിന്റെ പേരിൽ എടുത്ത് 
കണ്ണൂർ 

ടെണ്ടറിന്റെകൂടെ സമർപ്പിക്കേണ്ടതാണ്. സീൽ ചെയ്യാത്തതും 

വൈകി ലഭിക്കുന്നതുമായ ടെണ്ടറുകൾ യാതൊരു കാരണ 
ടെണ്ടർ പരസ്യം 

വശാലും പരിഗണിക്കുന്നതല്ല . കിലോമീറ്ററിന് ഏറ്റവും കുറഞ്ഞ 
നമ്പർ എ . -551/ 2011. 

2011 ഏപ്രിൽ 20. 

നിരക്ക് രേഖപ്പെടുത്തുന്ന വ്യക്തി അറിയിപ്പ് കിട്ടി മൂന്ന് 

ദിവസത്തിനകം 5 % തുക സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വച്ച് 
കണ്ണൂർ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിൽ 2011- 12 - ൽ 

ഉടമ്പടി വയ്ക്കേണ്ടതും സപ്ലെഓർഡർ ലഭിക്കുന്നതനുസരിച്ച് 
ഹരിത കേരളം പദ്ധതി പ്രകാരം കണ്ണൂർ തലശ്ശേരി റെയിഞ്ചിന്റെ 

തൈകൾ വിതരണം ചെയ്യേണ്ടതുമാണ്. യഥാസമയം വിതരണം 
പരിധിയിൽ വരുന്ന സ്കൂളുകൾ, കോളേജുകൾ എന്നിവിട 

ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്നപക്ഷം സ്റ്റോർ പർച്ചേസ് 
ങ്ങളിൽ കണ്ണവം സോഷ്യൽ ഫോറസ്ട്രി നഴ്സറികളിൽ നിന്നും 

മാനുവലിൽ അനുശാസിക്കും വിധത്തിലുള്ള പിഴ ഈടാക്കുന്ന 
വൃക്ഷത്തെകൾ എത്തിച്ചു കൊടുക്കുന്നതിന് മൽസരാടിസ്ഥാന തു മാ യി രിക്കും. വനം വകുപ്പിൽ നിലവിലുള്ള ക്വട്ടേഷൻ 
ത്തിലുള്ള ടെണ്ടർ മുദ്രവച്ച കവറിൽ വാഹന ഉടമകളിൽനിന്നും സംബന്ധിച്ച എല്ലാ നിബന്ധനകളും ഈ ടെണ്ടറിനും ബാധക 
ക്ഷണിച്ചുകൊള്ളുന്നു . ടെണ്ടർ ഫോറം ? 400 + 4 % വാറ്റ് അടച്ച് മായിരിക്കും. കൂടുതൽ വിവരങ്ങൾ താഴെ കാണിച്ചിരിക്കുന്ന 
പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ കണ്ണൂർ, കണ്ണാ ത്തും ചാ ലിൽ മേൽവിലാസത്തിലോ 0497 - 2705105 എന്ന ഫോൺ നമ്പരിലോ 
( പവർത്തിക്കുന്ന സോഷ്യൽ ഫോറസ്ട്രി ഡിവി ഷൻ അന്വേഷിക്കാവുന്നതാണ്. കണ്ണൂർ തലശ്ശേരി റെയിഞ്ചുകളിലേക്ക് 
ആഫീസറുടെ കാര്യാലയത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. പ്രത്യേകം ടെണ്ടർ ഫോറം സമർപ്പിക്കേണ്ടതാണ്. മേൽ പറഞ്ഞ 
ടെണ്ടർ ഫോറം 23 - 5- 2011 -ാം തീയതി 1 മണിവരെ സ്വീകരിക്കു ടെണ്ടർ ഏതെങ്കിലും കാര ണ വ ശാൽ നടക്കാ തി രു ന്നാൽ 
ന്നതുംഅന്നേ ദിവസം വൈകുന്നേരം 3.30 മണിക്ക് അപ്പോൾ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം അതേ സമയത്തും സ്ഥലത്തും 
ഹാജരുള്ളവരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമായിരിക്കും. നടത്തുന്നതായിരിക്കും. 
ഏറ്റവും കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തുന്ന ടെണ്ടർ സ്വീകരി 

അസിസ്റ്റന്റ് ഫോറസ്റ്റ് 

- ( ഒപ്പ്) 
ക്കുന്നതും ആയിരിക്കും. നിരതദ്രവ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് 

കൺസർവേറ്ററുടെ കാര്യാലയം, അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
ഇന്ത്യ, സൗത്ത് ബസാർ, കണ്ണൂർ ബാഞ്ചിൽ മാറാവുന്ന 

സോഷ്യൽ ഫോറസ്ട്രി 

കൺസർവേറ്റർ. 
ഡി. ഡി. ആയി അസിസ്റ്റന്റ് ഫോറസ്റ്റ്കൺസർവേറ്റർ, സോഷ്യൽ ഡിവിഷൻ, കണ്ണൂർ. 

( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


ന 


KANNUR SDIVISION 

TENDER CUM AUCTION NOTICE 
No , R -2506/2011. 

26th April 2011 . 
Sealed and separate competitive tenders are invited for sale of the vehicles confiscated under section 61 A of Kerala 
Forest Act and condemned department vehicles shown in the Schedules (1), (2) and ( 3) below , from the intending tenderers. 

Sealed tenders for condemned department vehicles to be tendered cum auctioned listed as in Schedule -1, the vehicle 
to be sold in the risk and loss of Sri. Muhammed Rafeeque s/o Aboobacker, Angakalari, P. 0 . Bakel, Pallikkara , Kasaragod 
shown in Schedule -2 and the vehicles to be re -tendered cum re -auctioned shown in schedule 3 should be submitted 
before the undersigned on or before 26 -5-2011 at 3 p . m . at his office at Kannothumchal. After receiving the tenders the 
vehicles will be auctioned / re -auctioned under risk and loss among the tenderers/bidders and the tender should be 
opened in their presence by the undersigned or an officer authorized by him at his office at Kannothumchal, Kannur. 
The tender/auction will temporarily be fixed in the name of the highest tenderer/bidder. If any vehicle listed as in 
Schedule- 1 put up for auction on 26 -5 -2011 is not sold , the same will be re-tendered /re -auctioned accepting tenders upto 
3 p . m . on 2- 6-2011. 

- SCHEDULE - 1 


EMD 


File /Case 

No. 


Particulars of 

Vehicles 


Cost of 
tender form 


Place where the 
Vehicle is kept 


No. 


1 


Departmental Vehicle 


1 ,500 


R 400 + VAT 4 % 


Forest Office Complex, 

Kannothumchal 
Thaliparamba 


Departmental Vehicle 


1,500 


( 400 + VAT 4 % 


KL -13C- 8621 
Maheendra Jeep 
KL-11H- 9494 
Maheendra Jeep 
KL-13C-8619 
Maheendra Jeep 
KA -04N- 2199 
Maruthi Omni Van 


Der 


Departmental Vehicle 


1 ,500 


3 400 + VAT 4 % 


Kanhangad 


0 . R . 35 /2005 


1 ,500 


400 + VAT 4 % 


Kasaragod 


17th MAY 2011 ) 


FOREST DEPARTMENT 


235 


SCHEDULE -2 


- St. 


File /Case 


EMD 


Particulars of 

Vehicle 


Cost of 
tender form 


Place where the 
Vehicle is kept 


No. 


No. 


1 


0 . R . 29/2007 


1, 500 


R400 + VAT 4 % 


Kasaragod 


K414G- 347 
Mahindra Pickup 


SCHEDULE- 3 


Sl. 


File/ Case 


EMD 


Particulars of 

Vehicles 


Cost of 
tender form 


Place where the 
Vehicle is kept 


No . 


0 . R . 13 /2007 


1 ,500 


R400 + VAT 4 % 


Kasaragod 


0 . R . 10 /2009 


1, 500 


3 400 + VAT 4 % 


Kanhangad 


KL-14B -2932 
Bajaj Autoriksha 
KL 60 -3835 
Autoriksha 
K4- 59A- 809 
Bajaj Autoriksha 
KL-13 - 1594 
Goods Autoriksha 


0 . R . 23/2009 


- 1,500 


R400 + VAT 4 % 


Thaliparamba 


0 . R . 27 /2009 


- 1, 500 


3 400 + VAT 4 % 


Kottiyoor 


Tender forms can be had from this office up to 1 p . m . on 26 - 5 - 2011 . Tender conditions are same as this office 
notification R - 12722 / 2010 dated 23 - 12 - 2010 published on Kerala Gazette No. 1 , Volume 56 . If the notified day 
happens to be a public holiday, tender will be received and opened on the next working day at the appointed time and 
place. Further details can be had from the office of the undersigned and from the Range Offices , Kasaragod , 
Thaliparamba, Kanhangad and Kottiyoor and from the Divisional Forest Office, Kannur. 
| Last date of distribution of tender form - 26- 5 - 2011 till 1 p . m . 

- കേരള വന നിയമം 1961- ലെ 61 എ വകുപ്പ് പ്രകാരം സർക്കാരിലേക്ക് കണ്ടുകെട്ടിയതും താഴെ പട്ടികകളിൽ വിവരിക്കുന്നതും 
അതാത് റെയിഞ്ചുകളിൽ സൂക്ഷിച്ചിട്ടുള്ളതുമായ വാഹനങ്ങളും കണ്ണോത്തുംചാൽ ഫോറസ്റ്റ് കോംപ്ലക്സ്, കാഞ്ഞങ്ങാട്, തളിപ്പറമ്പ് 
റെയിഞ്ച് ഓഫീസ് കോമ്പൗണ്ടുകൾ എന്നിവിടങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങളും അവ സൂക്ഷിച്ചിട്ടുള്ള 
സ്ഥലത്തെ തത്സമയ അവസ്ഥയിലും സ്ഥിതിയിലും വാങ്ങുന്നതിന് ഓരോ വാഹനത്തിനും പ്രത്യേകം പ്രത്യേകം സീൽവച്ച 
ദർഘാസുകൾ 26 - 5 - 2011 വരെ ക്ഷണിച്ചുകൊള്ളുന്നു . പട്ടിക ഒന്നിൽ ടെണ്ടർ കം ഓക്ഷൻ നടത്തുന്നതിനുള്ള വാഹനങ്ങളും 
പട്ടിക 2 - ൽ ശ്രീ . മുഹമ്മദ് റഫീഖ്, അങ്കക്കളരി, ബേക്കൽ പി . ഒ., പള്ളിക്കര, കാസർഗോഡ് എന്നയാളുടെ നഷ്ടോത്തര 
വാദിത്വത്തിൽ റീ - ടെണ്ടർ കം റീ -ഓക്ഷൻ നടത്തുന്നതിനുമുള്ള വാഹനവും പട്ടിക 3 - ൽ റീ - ടെണ്ടർ കം റീ -ഓക്ഷൻ നടത്തുന്ന 
തിനുള്ള വാഹനങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദർഘാസുകൾ സ്വീകരിച്ചശേഷം ദർഘാസുകാരെ ഉൾപ്പെടുത്തി 
ഓക്ഷൻ നടത്തുന്നതിനും അതിനുശേഷം ദർഘാസുകൾ അപ്പോൾ സന്നിഹിതരായ ദർഘാസുകാരുടെ സാന്നിദ്ധ്യത്തിൽ കണ്ണൂർ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസിൽവച്ച് തുറക്കുന്നതും ഏറ്റവും കൂടുതൽ വില വാഗ്ദാനം ചെയ്തവരുടെ പേരിൽ ലേലം/പുനർലേലം/ ദർഘാസ് 
താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമായിരിക്കും. പട്ടിക ഒന്ന്, രണ്ട്, മൂന്ന് എന്നിവയിൽ കൊടുത്തിരിക്കുന്ന വാഹനങ്ങളുടെ ടെണ്ടർ 
കം ഓക്ഷൻ, റിസ്ക് ആന്റ് ലോസ് റീ - ടെണ്ടർ കം റീ ഓക്ഷൻ, റീ - ടെണ്ടർ കം റീ ഓക്ഷൻ എന്നിവ 26 - 5 - 2011 - ന് 
ഉച്ചതിരിഞ്ഞ് 3 മണിവരെ ദർഘാസുകൾ സ്വീകരിച്ചുകൊണ്ട് 3 . 30 മണിക്ക് കണ്ണൂർ ഫോറസ്റ്റ് കോംപ്ലക്സിൽ വച്ച് കേരള 
ഗസറ്റ് നമ്പർ 1, വാല്യം 56 തീയതി 4 -1-2011- ൽ പ്രസിദ്ധീകരിച്ച ആർ- 12722/ 2010 -ാം തീയതി 23- 12 -2010 പ്രകാരമുള്ള നിബന്ധനകൾക്ക് 
വിധേയമായി നടത്തുന്നതായിരിക്കും. അന്നേ ദിവസം വില്പന നടക്കാത്ത വിൽപ്പനയിൽ പോകാത്ത ടെണ്ടർ കം ഓക്ഷൻ 
വാഹനങ്ങൾ 2 -6 - 2011 - ന് വീണ്ടും പകൽ 3 മണി വരെ ദർഘാസുകൾ സ്വീകരിച്ചുകൊണ്ട് 3.30 മണിക്ക് റീ - ടെണ്ടർ കം റീ -ഓക്ഷൻ 
നടത്തുന്നതായിരിക്കും. 

പട്ടിക - 1 


- കമ 
നമ്പർ 


ഫയൽ/ കേസ് 

നമ്പർ 


വണ്ടിയുടെഇനവും 
- മറ്റ് വിവരങ്ങളും 


നിരതദ്രവ്യം ടെണ്ടർ ഫോറത്തിന്റെ വാഹനം സൂക്ഷിച്ചിരിക്കുന്ന 
- വില 

സ്ഥലം( റെയിഞ്ച്) 


1 ഡിപ്പാർട്ട്മെന്റ് വാഹനം 


1, 500 


? 400 + വാറ്റ് 4 %. 


ഫോറസ്റ്റ് കോംപ്ലക്സ് 
കണ്ണോത്തുചാൽ 
തളിപ്പറമ്പ് 


ഡിപ്പാർട്ട്മെന്റ് വാഹനം 


1, 500 


ൽ 400 + വാറ്റ് 4 %. 


കെ . എൽ. 13 - സി 8621 
മഹീന്ദ്ര ജീപ്പ് 

കെ . എൽ. 11- എച്ച് 9494 
മഹീന്ദ്ര ജീപ്പ് 

കെ . എൽ. 13 - സി - 8619 
മഹീന്ദ്ര ജീപ്പ് 

കെ . എ . 04 - എൻ- 2199 
മാരുതി ഓംനി വാൻ 


ഡിപ്പാർട്ട്മെന്റ് വാഹനം 


- 1,500 


400 + വാറ്റ് 4 %. 


കാഞ്ഞങ്ങാട് 


ഒ . ആർ. 35 / 2005 


1, 500 


X 400 + വാറ്റ് 4 %. 


കാസർഗോഡ് 


17th MAY 2011] 


FOREST DEPARTMENT 


236 


പട്ടിക - 2 


- ഫയൽ കേസ് - 


ഫയൽ/ കേസ് 

നമ്പർ 


- വണ്ടിയുടെഇനവും 

മറ്റ് വിവരങ്ങളും 


നിരതദ്രവ്യം ടെണ്ടർ ഫോറത്തിന്റെ വാഹനം സൂക്ഷിച്ചിരിക്കുന്ന 
- വില 

സ്ഥലം( റെയിഞ്ച്) 


ഒ. ആർ. 29/ 2007 


1 , 500 


കെ . എൽ. 14ജി 347 
- മഹീന്ദ്ര പിക്ക്അപ്പ് 


? 400 + വാറ്റ് 4 %. 


കാസർഗോഡ് 


പട്ടിക -3 


കമ 
നമ്പർ 


ഫയൽ/ കേസ് 

നമ്പർ 


വണ്ടിയുടെഇനവും നിരതദ്രവ്യം ടെണ്ടർ ഫോറത്തിന്റെ വാഹനം സൂക്ഷിച്ചിരിക്കുന്ന 
- മറ്റ് വിവരങ്ങളും 

വില 

സ്ഥലം( റെയിഞ്ച്) 


1 


ഒ . ആർ. 13 / 2007 


1,500 


ൽ 400 + വാറ്റ് 4 %. 


കാസർഗോഡ് 


ഒ . ആർ. 10 / 2009 


1, 500 


? 400 + വാറ്റ് 4 %. 


കാഞ്ഞങ്ങാട് 


കെ . എൽ. 14 - ബി - 2932 
ബജാജ്ഓട്ടോറിക്ഷ 

കെ . എൽ. 60 - 3835 
ഓട്ടോറിക്ഷ 

കെ . എൽ. 593 - 809 
ബജാജ്ഓട്ടോറിക്ഷ 

കെ . എൽ. 13 - 1594 
ഗുഡ്സ്ഓട്ടോറിക്ഷ 


ഒ . ആർ. 23/ 2009 


1,500 


? 400 + വാറ്റ് 4 %. 


തളിപ്പറമ്പ് 


ഒ. ആർ. 27 /2009 


1, 500 


3 400 + വാറ്റ് 4 %. 


കൊട്ടിയൂർ 


ടെണ്ടർ ഫോറം വിതരണം ചെയ്യുന്ന അവസാന തീയതിയും സമയവും - 26 - 5 - 2011 പകൽ 1മണിവരെ. 


കൂടുതൽ വിവരങ്ങൾ കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നോ അതാത് റെയിഞ്ച് ഓഫീസുകളിൽ നിന്നോ 
26- 5 - 2011 വരെ പ്രവൃത്തി സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. 


ലേല നിബന്ധനകൾ 


- 1. മുകളിൽ പറയുന്ന വാഹനങ്ങൾ ദർഘാസ്/ ലേലത്തിന് മുമ്പായി ആഫീസ് സമയത്ത്ബന്ധപ്പെട്ട റെയിഞ്ചാഫീസറുടെ 
അ നു വാ ദ ത്തോടെ നേരിൽ പരി ശോ ധിച്ച് അ വയുടെ ഗുണ നില വാരം ബോദ്ധ്യ പ്പെ ടേ ണ്ട താ ണ് . ഗുണ നി ല വാരം 
സംബന്ധിച്ച് ലേലത്തിനുശേഷം ഉന്നയിക്കുന്ന യാതൊരു പരാതിയും പരിഗണിക്കുന്നതല്ല. 

2. ദർഘാസ് ഫോറത്തിന്റെ വില , നികുതികൾ എന്നിവ ഓരോ വാഹനത്തിന്റെയും നേരെ കൊടുത്തിട്ടുണ്ട്. 
- 3. ദർഘാസ് ഫോറങ്ങൾ ആവശ്യമുള്ളവരും ഇ . എം . ഡി . അടയ്ക്കേണ്ടവരും അവരെ തിരിച്ചറിയുന്നതിന് തെരഞ്ഞെടുപ്പ് 
കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ കാർഡ് ബന്ധപ്പെട്ട വില്ലേജ് ആഫീസർ നൽകിയ പൂർണ്ണമേൽവിലാസവും ഒപ്പും സാക്ഷ്യപ്പെടു 
ത്തിയതുമായ സർട്ടിഫിക്കറ്റ്, ഇന്ത്യൻ പാസ്പോർട്ട്, മറ്റ് നിയമാനുസൃത തിരിച്ചറിയൽ രേഖ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് 
സഹിതം അപേക്ഷിക്കേണ്ടതാണ്. ടെണ്ടർ ഫോറം വാങ്ങാനാഗ്രഹിക്കുന്നവർ അവരവരുടെ തിരിച്ചറിയൽ കാർഡ്തന്നെ 
ഹാജരാക്കേണ്ടതാണ്. മാറ്റാരുടെയെങ്കിലും തിരിച്ചറിയൽ കാർഡ് ഹാജരാക്കുന്നവർക്ക് യാതൊരു കാരണവശാലും ടെണ്ടർ ഫോറം 
അനുവദിക്കു വന്നതല്ല. ഇത്തരത്തിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഹാജരാക്കി ഫോറം കൈപ്പറ്റുന്ന വർക്കെതിരെ 
നിയമാനുസൃതം നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും. 

4. പൂരിപ്പിച്ച ദർഘാസ് സമർപ്പിക്കുമ്പോൾ നിരതദ്രവ്യം പണമായി ഈ ആഫീസിൽ അടയ്ക്കേണ്ടതാണ്. 
5. നിശ്ചിത സമയത്തിനുശേഷം സമർപ്പിക്കുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


6. അപൂർണ്ണമായതോ നിബന്ധനകൾ പാലിക്കാത്തതോ ആയ ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . 


7. വിജയികളായവരുടെ നിരതദ്രവ്യം വിൽപ്പന വിലയിലേയ്ക്ക് നീക്കിവയ്ക്കുന്നതും മറ്റുള്ളവരുടെ നിരതദ്രവ്യം ലേലം 
കഴിഞ്ഞശേഷം തിരികെ നൽകുന്നതുമാണ്. 

8. ദർഘാസ്/ ലേല സംഖ്യ നിരതദ്രവ്യത്തേക്കാൾ കൂടുതലാണെങ്കിൽ നിരതദ്രവ്യം ഉൾപ്പെടെ 50 % അപ്പോൾതന്നെ 
ഒടുക്കേണ്ടതാണ്. ഇതിൽ വീഴ്ച വരുത്തുന്നവരുടെ നിരതദ്രവ്യം സർക്കാരിലേക്ക് കണ്ടുകെട്ടി, വിളിച്ചെടുത്ത വാഹനം അവരുടെ 
നഷ്ടോത്തരവാദിത്വത്തിൽ പുനർ ദർഘാസ്/ ലേലം ചെയ്യുന്നതായിരിക്കും. 

9. ദർഘാസ്/ ലേല സംഖ്യ നിരതദ്രവ്യത്തേക്കാൾ കുറവാണെങ്കിൽ കൂടുതലുള്ള തുക ദർഘാസ് തുറക്കുന്ന ദിവസം തന്നെ 
തിരിച്ചു നൽകുന്നതായിരിക്കും. ദർഘാസ്/ ലേലം സ്വീകരിക്കുന്നതിനോ നിരാകരിക്കുന്നതിനോ ഉള്ള പൂർണ്ണ അധികാരം ബന്ധപ്പെട്ട 
ഉദ്യോഗസ്ഥരിൽ നിക്ഷിപ്തമായിരിക്കും. 

10. അ ധി കാ ര പ്പെട്ട ഉദ്യോഗസ്ഥൻ ദർഘാസ്/ ലേലം സ്ഥിരീ ക രി ച്ചാ ലു ടൻ വിജ യി കളെ വിവരം രേഖാമൂലം 
അറിയിക്കുന്നതാണ്. 


17th 


MAY 2011 ] 


FOREST DEPARTMENT 


237 


11. ദർഘാസ്/ ലേലം അംഗീകരിച്ചതായി അറിയിപ്പുകിട്ടി 15 ദിവസത്തിനകം ബാക്കി സംഖ്യയും നിയമപ്രകാരമുള്ള നികുതി 
കളും അടച്ച് വാഹനം നീക്കംചെയ്യേണ്ടതാണ്. ( വാഹനവിലയുടെ 0.5 % വാറ്റ്, വാറ്റിന്റെ 1 % സെസ്സ്, വാഹനവിലയുടെ 1.03 % ആദായ 
നികുതി എന്നീ നികുതികൾ വാഹനം വിളിച്ചെടുക്കുന്നവർ സർക്കാരിലേക്ക് ഒടുക്കേണ്ടതാണ്.) 

12 . മേൽപ്പറഞ്ഞ പ്രകാരം 15 ദിവസത്തിനകം വാഹനം നീക്കം ചെയ്തില്ലെങ്കിൽ ലേല ദർഘാസുകാരന്റെ അപേക്ഷയിൻമേൽ 
12 % പലിശയും ? 20 ഇരുപ്പുവാടകയും ഈടാക്കിക്കൊണ്ട് 15 ദിവസം കൂടി പണം അടയ്ക്കാനും വാഹനം നീക്കംചെയ്യാനും 
അനുവദിക്കുന്നതാണ്. അതിനുശേഷം പണം അടയ്ക്കാനോ വാഹനം നീക്കംചെയ്യുവാനോ കാലാവധി അനുവദിക്കുന്നതല്ല . ഈ 
സമയ പരിധിക്കുള്ളിൽ വാഹനം നീക്കം ചെയ്യാത്തപക്ഷം ദർഘാസ്/ ലേലക്കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ വാഹനം പുനർ 
ദർഘാസ്/ ലേലം ചെയ്യുന്നതും നഷ്ടമുണ്ടായാൽ ടിയാനിൽനിന്നും സർക്കാരിനുണ്ടായ ദർഘാസ്/ ലേല ചെലവുസഹിതം ഈടാക്കു 
ന്നതുമായിരിക്കും. ലാഭമുണ്ടായാൽ അതിൻമേൽ ടിയാന് യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതുമല്ല . 

13 . ദർഘാസുകൾ സമർപ്പിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ലേലത്തിൽ പങ്കെടുക്കുവാൻ അർഹതയുണ്ടായിരിക്കുകയുള്ളു. 

14 . ദർഘാസിലോ ലേലത്തിലോ പറയുന്ന തുക സ്വീകരിക്കുന്നതിനോ നിരാകരിക്കു ന്ന തിനോ ഉള്ള അധികാരം 
ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായിരിക്കും. 

- 15 . ഏതെങ്കിലും ലേലത്തീയതി ഒരു പൊതു ഒഴിവ് ദിവസമായി വരികയാണെങ്കിൽ പ്രസ്തുത ടെണ്ടർ- കം - ലേലം തൊട്ട 
ടുത്ത പ്രവർത്തി ദിവസം നടത്തുന്നതായിരിക്കും. 

- 16. ദർഘാസ്/ ലേലത്തിനുശേഷം ദർഘാസ്/ ലേല സംഖ്യയേക്കാൾ കൂടുതൽ വില കൊടുക്കുവാൻ തയ്യാറാണെന്ന് 
കാണിച്ചുകൊണ്ട് നൽകുന്ന വാഗ്ദാനങ്ങൾ ( പോസ്റ്റ് ഓഫറുകൾ) താഴെ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി സ്വീകരിക്കു 
ന്നതായിരിക്കും. 


( എ ) ദർഘാസ്/ ലേല സംഖ്യ ഒരു ലക്ഷം രൂപയേക്കാൾ കൂടുതലാണെങ്കിൽ വാഗ്ദാന സംഖ്യ ദർഘാസ്/ ലേല 

സംഖ്യയുടെ 10 % ത്തെക്കാൾ കുറയാൻ പാടില്ല . 


( ബി ) ദർഘാസ്/ ലേല സംഖ്യ ഒരു ലക്ഷം രൂപയേക്കാൾ കുറവാണെങ്കിൽ വാഗ്ദാന സംഖ്യ ദർഘാസ്/ ലേല സംഖ്യയുടെ 
- 20 % ത്തെക്കാൾ കുറയാൻ പാടില്ല . 


( ഇ ) 


( സി ) പോസ്റ്റ് ഓഫറിനോടൊപ്പം ഓഫർ തരുന്ന സംഖ്യയുടെ 50 % ജാമ്യമായി ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ 

മാറാവുന്ന ഡി. ഡി. ആയോ സർക്കാർ ട്രഷറിയിൽ ചെലാൻ മുഖാന്തിരമോ ഒടുക്കി ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 
( ഡി) ദർഘാസ്/ ലേല തീയതി മുതൽ 7 ദിവസത്തിനകം പോസ്റ്റ് ഓഫറുകൾ ഈ ഓഫീസിൽ ലഭിച്ചിരിക്കണം. പോസ്റ്റ് 

ഓഫറിൽ പറഞ്ഞ വിലയ്ക്ക്, വാഹനം എടുത്തുകൊള്ളാമെന്നുള്ള സമ്മതപത്രം 1100 (നൂറ് ? മാത്രം) - ന്റെ 
മുദ്രക്കടലാസിൽ എഴുതി നൽകേണ്ടതാണ്. 
മേൽ നിബന്ധനകൾ അനുസരിച്ചുള്ള പോസ്റ്റ് ഓഫറുകൾ ലഭിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട വാഹനത്തിന്റെ 
ലേലം റദു ചെയ്യുന്നതും ആവശ്യമായ പരസ്യം നൽകി പുനർദർഘാസ്/ ലേലം നടത്തുന്നതുമാണ്. ലേലം 
വിളിക്കുമ്പോൾ പോസ്റ്റ് ഓഫറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വില , ലഭിക്കേണ്ടഏറ്റവും കുറഞ്ഞ വിലയായി 
കണക്കാക്കി, ലേലം നടത്തുന്നതും ലേലത്തിലോ ദർഘാസിലോ ഉയർന്ന വില നൽകുന്നവർക്ക് ലേലം ഉറപ്പിക്കുന്ന 
തുമാണ്. ഉയർന്ന വിലയ്ക്ക് ലേലം/ ദർഘാസ് കൊള്ളാൻ ആളില്ലാത്തപക്ഷം പോസ്റ്റ് ഓഫർ നൽകിയ ആളിന് 

വാഗ്ദാനം ചെയ്ത വിലയ്ക്ക് വാഹനത്തിന്റെ ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമാണ്. 
17. ദർഘാസുകൾ അംഗീകരിച്ചതായി അറിയിപ്പുകിട്ടി 15 ദിവസത്തിനകം ബാക്കി സംഖ്യയും നിയമപ്രകാരമുള്ള നികുതികളും 
അടച്ച് വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. 

18. സർക്കാർ കാലാകാലങ്ങളായി പുറപ്പെടുവിച്ചിരിക്കുന്ന ദർഘാസ്/ ലേലം സംബന്ധിച്ച പൊതു വ്യവസ്ഥകൾ ഇതിനും 
ബാധകമായിരിക്കും. 

19 . ടി വാഹനങ്ങളുടെ ആർ. സി . ബുക്കും മറ്റ് അനുബന്ധ രേഖകളും ഈ ഓഫീസിൽ ലഭ്യമല്ലാത്തതിനാൽ മേൽ 
രേഖകൾ ലേലം വിളിച്ചെടുക്കുന്നവർ അവർക്ക് ആവശ്യമായി വരുന്നപക്ഷം സ്വന്തം ഉത്തര വാദിത്ത്വത്തിൽ ബന്ധപ്പെട്ട 
വകുപ്പിൽനിന്നും ലഭ്യമാക്കേണ്ടതാണ്. 

20. വാഹനങ്ങൾ വിളിച്ചെടുക്കുന്നവർക്ക് ആദായ നികുതി സംബന്ധിച്ച് പാൻ കാർഡ് നിർബന്ധമായും ഉണ്ടായിരി 
ക്കേണ്ടതാണ്. പാൻ കാർഡിന്റെ പകർപ്പ് ടെണ്ടർ ഫോറത്തിനുള്ള അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. 

21. മുകളിൽപ്പറഞ്ഞ വാഹനങ്ങളിൽ ഏതെങ്കിലും ഒഴിവാക്കുന്നതിനും കൂട്ടിച്ചേർക്കുന്നതിനും കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർക്ക് അധികാരമുണ്ടായിരിക്കും. 


Divisional Forest Office , 
Kannur. 


(Sd.) 
Divisional Forest Officer. 
( For and on behalf of the Governor of Kerala ). 


Gaz . No . 20 /2011 /DTP (Forest). 


